Regn . No. KERBIL /2012 /45073 

- dated 5 - 9 -2012 with RNI 
Reg. No . KL /TV ( N )/ 634/ 2015 -17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2016 


GOVERNN 


കര 


രള സർക്ക 


NMENT OF 


കാർ 
OF KERAL 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2016 ജൂ ലൈ 5 
5th July 2016 
1191 മിഥുനം 21 
21st Mithunam 1191 
1938 ആഷാഢം 14 
14th Ashadha 1938 


Vol. V 


No . 


Thiruvananthapuram , 

Tuesday 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


കേരള കന്നുകാലി വികസന ബോർഡ് 

- വിജ്ഞാപനം 


നമ്പർ പി . എം . ബി . 1523 / 2014. 


തിരുവനന്തപുരം, 2016 ഏപ്രിൽ 18 . 


- 2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ നിയമം ( 2012 - ലെ 18 ) 3 -ാം വകുപ്പ് പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ 
വിനിയോഗിച്ചുകൊണ്ട് കേരള കന്നുകാലി വികസന ബോർഡ് നൽകുന്നതായ സേവനങ്ങൾ സംബന്ധിച്ച് നവംബർ 2014 - ന് 
പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിന് ഭേദഗതി വരുത്തി ബോർഡിലെ പി . എസ്. സി . യുടെ നിയമന പരിധിയിലുള്ള തസ്തിക 
കളിലുണ്ടാകുന്ന ഒഴിവുകൾ കൂടി സേവനാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി താഴെപ്പറയുന്ന പ്രകാരം ഭേദഗതി 
വിജ്ഞാപനം ചെയ്യുന്നു . 


- ( ഒപ്പ്) 
മാനേജിംഗ് ഡയറക്ടർ. 


അനുബന്ധം 


കമ് 


സേവനം 


നിയുക്ത 
ഉദ്യോഗസ്ഥൻ 


നിശ്ചിത 
സമയപരിധി 


നമ്പർ 


ഒന്നാം 
അപ്പീൽ 
അധികാരി 


രണ്ടാം 
അപ്പീൽ 
അധികാരി 


അപേക്ഷ 


1 ക്ഷീര കർഷകരായിട്ടുള്ള കുടുംബശ്രീ (1) ഡെപ്യൂട്ടിമാനേജർ 

അംഗങ്ങളെ തെരഞ്ഞെടുത്ത് അവരുടെ 


ഡെപ്യൂട്ടി ജനറൽ മാനേജിംഗ് ഡയറക്ടർ, 
( ഫോഡർ ഡെവലപ്പ് - ലഭിച്ച്മൂന്നു മാനേ 


പരി 


ജർ ( ഫോഡർ കേരള കന്നുകാലി 

- തീറ്റപ്പുൽ കൃഷി നടത്തുന്ന സ്ഥലം 
- മെന്റ്), കേരള കന്നുകാലി മാസത്തിനകംഡെവലപ്പ്മെന്റ്), വികസന ബോർഡ്, 
ശോധിച്ച് യോഗ്യതാ ലിസ്റ്റിൽ പേർ - വികസന ബോർഡ്, 

കേരള കന്നുകാലി പട്ടം, തിരുവനന്തപുരം 
- ഉൾപ്പെടുത്തി അവർക്ക് പരിശീലനം 

കുളത്തൂപ്പുഴ, കൊല്ലം 

വികസന ബോർഡ്, 
നൽകി തീറ്റപ്പുൽ കൃഷിചെയ്യുന്നതിന് 

( 2 ) 
മാനേജർ ( ഫോഡർ 

പട്ടം, തിരുവനന്തപുരം 
ഏക്കർ ഒന്നിന് - 15,000 ധനസഹായം 

ഡെവലപ്പ്മെന്റ്), 
നൽകുന്നു . പദ്ധതി സംസ്ഥാനത്തെ ധോണി, പാലക്കാട് 
തെരഞ്ഞെടുത്ത ജില്ലകളിൽ നടപ്പിലാക്കി (3) ഡെപ്യൂട്ടിമാനേജർ 
വരുന്നു . പദ്ധതി നടപ്പിലാക്കുന്ന ( ഫോഡർ ഡെവലപ്പ് 
കാലയളവിൽ ടി സേവനം ലഭ്യമാണ്. മെന്റ്), കോലാഹലമേട്, 

ഇടുക്കി 
(4) ഡെപ്യൂട്ടിമാനേജർ 
( ഫോഡർ ഡെവലപ്പ് 
മെന്റ്), പുത്തൂർ, 
തൃശ്ശൂർ 


2 മൃഗ സംരക്ഷണ മേഖലയിലെ വിവിധ (1) മാനേജർ ( ട്രെയിനിംഗ്), പതിനഞ്ച് ജനറൽ മാനേജർ, മാനേജിംഗ് ഡയറക്ടർ, 
കർഷക പരിശീലനങ്ങൾ 

കേരള കന്നുകാലി 

ദിവസത്തിനകം കേരള 
കന്നുകാലി കേരള കന്നുകാലി 

വികസന 
ബോർഡ്, 

പരിശീലനത്തെ വികസന ബോർഡ്, വികസന ബോർഡ്, 
മാട്ടുപ്പെട്ടി 

-- ക്കുറിച്ചുള്ളപട്ടം, തിരുവനന്തപുരം - പട്ടം, തിരുവനന്തപുരം 
(2) കോർഡിനേറ്റർ, 

വിവരം നൽകു 

ന്നതാണ് 
ധോണി, പാലക്കാട് 


3 കന്നുകാലി വികസന ബോർഡിലെ (3 ) മാനേജർ ( പേഴ്സണൽ), ഒഴിവുകൾ ഒരു ജനറൽ മാനേജർ, മാനേജിംഗ് ഡയറക്ടർ, 
പി . എസ്. സി . യുടെ നിയമന പരിധി 

കെ . എൽ. ഡി . 

മാസത്തിനകം കെ . 
എൽ. ഡി . കേരള കന്നുകാലി 

- യിൽപ്പെടുന്ന തസ്തികകളിലെ ഒഴിവുകൾ 
- ബോർഡ് റിപ്പോർട്ട് ബോർഡ്, പട്ടം, വികസന ബോർഡ്, 

യഥാ 
സമയം പി . എസ്. സി . യ്ക്ക് 

ചെയ്യുന്നതാണ്. തിരുവനന്തപുരം പട്ടം, തിരുവനന്തപുരം 
റിപ്പോർട്ട് ചെയ്യുക 


വിശദീകരണ കുറിപ്പ് 
(ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമാകുന്നതല്ല, എന്നാൽ അതിന്റെ പൊതു ഉദ്ദേശ്യം വെളിപ്പെടുത്തുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്.) 

- 2012 - ലെ കേരള സംസ്ഥാന സേവനാവകാശ നിയമം (2012 - ലെ 18 -ാം ആക്ട്) 3 -ാം വകുപ്പ് പ്രകാരം കേരള കന്നുകാലി 
വികസന ബോർഡ് നൽകുന്ന സേവനങ്ങൾ നിയുക്ത ഉദ്യോഗസ്ഥർ ഒന്നാം അപ്പീൽ അധികാരി എന്നിവ സംബന്ധിച്ച് 
10 - 3 - 2015 - ലെ ഗസറ്റ് വിജ്ഞാപനത്തിന്റെ ഭേദഗതി വിജ്ഞാപനമായാണ് ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. 


